Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 12 - 14 


GOVERN 


ർ 


- 
കേര 


രള സർക്ക 


PNMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


No. 1 16 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


25th September 2012 
2012 sk ] M A 25 

3rd Aswina 1934 
1934 ആശ്വിനം 3 


വാല്യം 1 


നമ്പർ 


PART III 
Health Services Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എസ്/ 3360/ 2011. 


| 2012 സെപ്റ്റംബർ 1. 


കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തോടനു 
ബന്ധിച്ചുള്ള സ്ഥലത്ത്താഴെ കൊടുത്തിരിക്കുന്ന ഫല 
വൃക്ഷങ്ങളിൽനിന്നും 1- 12 - 2012 മുതൽ 30 - 11- 2014 വരെയുള്ള 
രണ്ട് വർഷ കാലയളവിൽ മേലാദായം എടുക്കുന്നതിനുള്ള 
അവകാശത്തിനായി മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
1. - തെങ്ങ് - 235 എണ്ണം 

- കവുങ്ങ് - 4 
മാവ് 

- 73 ,, 
പ്ലാവ് 

| 160 ,, 
പുളി - 
ദർഘാസ് ഫോറത്തിന്റെ വില ( വിൽപ്പന നികുതിയടക്കം) : 

ഒറിജിനൽ - 400 + 12.5 % വാറ്റ് = 450. 

ഡ്യൂപ്ളിക്കേറ്റ് - 200 + 12.5 % വാറ്റ് = 225. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 20 - 10 - 2012 വൈകുന്നേരം 3 മണി. 


ലേല തീയതിയും സമയവും 27 - 10 - 2012 രാവിലെ 
11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27 - 10 - 2012 
രാവിലെ 11 മണി. 

- ദർഘാസുകൾ അടക്കം ചെയ്ത ക വ റിൻ മേൽ 
ഫല വൃക്ഷങ്ങളുടെ ആദായം എടുക്കുന്നതിനുള്ള ദർഘാസ് 
എന്നെഴുതി “ സൂപണ്ട്, ഗവ . മാനസികാരോഗ്യ കേന്ദ്രം, 
കോഴിക്കോട്- 673 016 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
- ടെണ്ടറിനോ ടൊപ്പം - 50 - ന്റെ മുദ്രപത ത്തിൽ ഒരു 
പ്രാഥമിക എഗ്രിമെന്റ് വയ്ക്കേണ്ടതാണ്. എഗ്രിമെന്റിന്റെ മാതൃക 
ടെണ്ടർ ഫോമിന്റെ അവസാന പേജിൽ ലഭ്യമാണ്. 

- വൈകിക്കിട്ടുന്നതും അപൂർണ്ണവും നിരതദ്രവ്യത്തിനുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ്, പാഥ മിക ഉടമ്പടി എന്നിവ അടക്കം 
ചെയ്യാത്തതുമായ ടെണ്ടറുകൾ നിരസിക്കപ്പെടുന്നതായിരിക്കും. 
കൃത്യ സമയത്തിനകം ലഭിക്കുന്ന ദർഘാസുകൾ 27 - 10 - 2012 
രാവിലെ 11 മണിക്ക് ഹാജരായ ദർഘാസുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതും അതോടൊപ്പം ലേലവും നടക്കുന്നതാണ്. 
ഏറ്റവും കൂടിയ തുക രേഖപ്പെടുത്തിയ ടെണ്ടറോ ലേലമോ 
സ്വീകരിക്കുന്നതുമായിരിക്കും. കരാറുകാർ മൊത്തം സംഖ്യയുടെ 
1 % നിര ത ദ വ്യ മായി ( കു റ ഞ്ഞത് " 1, 000 ) “സൂപ ണ്ട് , 
ഗവ . മാനസികാരോഗ്യകേന്ദ്രം, കോഴിക്കോട്- 673 016 എന്ന 
പേരിൽ എടുത്ത അംഗീകൃത ബാങ്ക് ഡ്രാഫ്റ്റ് ടെണ്ടറിനൊപ്പം 
സമർപ്പിക്കേണ്ടണ്ടതാണ്. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 27 -10 - 2012 രാവിലെ 11 മണി. 


13th MARCH 2012) 


HEALTH SERVICES DEPARTMENT 


- ടെണ്ടർ ഉറപ്പിച്ച ഉത്തരവ് ലഭിച്ചാൽ ഉടനെ മൊത്തം 
തുകയും പണമായി ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. വീഴ്ച 
വരു ത്തു ന്ന പക്ഷം സർക്കാരിന്റെ ലേല നിബ ന്ധ ന കൾ 
അനുശാസിക്കുന്ന മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 
മുഴുവൻ തുകയും പണമായി ഓഫീസിൽ അടച്ചതിനുശേഷം 
മാത്രമേ മേലാദായം എടുക്കുവാൻ കഴിയുകയുള്ളു. കൂടാതെ 
മൊത്തം തുകയുടെ 5 % സെക രിറ്റി ഡെപ്പോസിറ്റായി 
“സൂപ്രണ്ട്, ഗവ . മാനസികാരോഗ്യ കേന്ദ്രം, കോഴിക്കോട്- 673 016 ” 
എന്ന വിലാ സ ത്തിൽ മാറാ വു ന്ന ഡിമാന്റ് ( ഡാഫ് റ്റും 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ നിരക്ക് മാർക്കറ്റ് നിരക്കിനനുസൃത 
മായോ/ അ ധികമോ ഉയ രു ന്നി ല്ലെ ങ്കിൽ ടെണ്ടർ റദ്ദാക്കി 
പുനർലേലം നടത്തുന്നതിനുള്ള അവകാശം സൂപ്രണ്ടിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


ടെണ്ടർ കരാർ കാലാ വ ധി ക്കു ള്ളിൽ സർക്കാർ 
ആവശ്യാർത്ഥം ഏതൊരു മരവും നഷ്ടപരിഹാരം നൽകാതെ 
സൂപ്രണ്ടിന് മുറിച്ചു മാറ്റാവുന്നതാണ്. കൂടാതെ പ്രകൃതിക്ഷോഭ 
ത്തിൽ നശിച്ചുപോകുന്ന മരങ്ങൾക്ക് നഷ്ട പരിഹാരം ആവശ്യ 
പ്പെടുവാൻ കരാറുകാരന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. 
തെങ്ങ്, ക വ ങ്ങ് , കുരു മു ള കു വള്ളി തുട ങ്ങി യ വക്ക് 
കാലാകാലങ്ങളിൽ കരാറുകാരൻ സ്വന്തം ചെലവിൽ വളം 
ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ 
നീട്ടിവയ്ക്കുന്നതിനും പുനർ ദർഘാസ് ക്ഷണിക്കുന്നതിനും 
റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


ഗവ . മാനസികാരോഗ്യകേന്ദ്രം, 
- കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


